Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No. KL / TV ( N )/634/ 2012 -14 


കയ 
COVERN 


, ക 


രള സർക്കി 
MENT OF 


കാർ. 


S KERALA 


tl cf Kk dov 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 ) 


തിരുവനന്തപുരം, 

ചൊവ്വ 


2014 സെപ്റ്റംബർ 30 
30th September 2014 

1190 കന്നി 14 
14th Kanni 1190 


നമ്പർ 


Vol. III 


Thiruvananthapuram , 

Tuesday 


- " }38 


No. 


1936 ആശ്വിനം 8 
8th Aswina 1936 


PART III 
Labour Department 


NOTICE 


notice in the Kerala Government Gazette prefer their claim 
in writing before me and prove the same. If no such claims 
are received within the prescribed time the entire amount 
of compensation will be disbursed to the persons 
mentioned above. Claims preferred thereafter will not be 
considered. 


No, P - 2011/ 2013 . 

27th August 2014. 
- Whereas, Executive Engineer, Electrical Division , 
Kundara has deposited with this Court a sum of 
S 8 ,47,160 ( Rupees Eight lakh forty seven thousand one 
hundred and sixty only) as Compensation to be distributed 
to the dependents of the deceased Sri Suresh who met 
with a fatal accident while employed under the KSEB 
Electricity Worker, Electrical Section , Veliyam and where as 
it is reported that 

1 . Smt. Kochu Thresea, Mother of the deceased, 

Puthen Kadavil Veedu , Rajagiri, Manakkara , 
Sasthamcotta . 


-- കൊല്ലം വെളിയം ബ്രാഞ്ചിൽ ഇലക്ട്രിസിറ്റി വർക്കറായി 
കെ . എസ്. ഇ . ബി . -യുടെ കീഴിൽ ജോലി നോ ക്കി 
വരവെ അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ. സുരേഷിന്റെ 
ആശ്രിതർക്ക്എംപ്ലോയീസ് കോമ്പൻസേഷൻ നൽകുന്നതിനായി 
- 8,47 , 160 ( എട്ടു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി 
നൂറ്റിഅറുപതു രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു . 
അന്വേഷണം നടത്തിയതിൽ ടിയാന്റെആശ്രിതരായി 


1. ശ്രീമതി കൊച്ചുത്രേസ്യ, മാതാവ്,പുത്തൻകടവിൽ വീട്, 
രാജഗിരി, മനക്കര, ശാസ്താംകോട്ട 


2 . ശ്രീ . മാർസലിൻ, പിതാവ്, പുത്തൻകട വിൽ വീട്, 
രാജഗിരി, മനക്കര, ശാസ്താംകോട്ട 


2. Marsalin , Father of the deceased , Puthen Kadavil 

Veedu , Rajagiri , Manakkara, Sasthamcotta. 
are his only dependents as defined under 
Section 2 ( 1) (d ) of the Employee s Compensation Act. 
Any others who claim to be the dependents of the 
deceased should within 15 days of the publication of this 


എന്നിവർ മാത്രമേയുള്ളുവെന്ന്റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു . 
ടിയാന്റെ ആശ്രിതരായി മേൽ വിവരിച്ച നിർവചനത്തിൽ 
ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുമുണ്ടെങ്കിൽ ഈ നോട്ടീസ് 


KERALA GAZETTE 


[PART III 


കേരള ഗവൺമെന്റ് ഗസറ്റിൽ രേഖപ്പെടുത്തുന്ന തീയതിമുതൽ 
15 ദിവസത്തിനകം ഈ ആഫീസിൽ രേഖാമൂലം ഹാജരായി 

തെളിയിക്കേ ണ്ട തും അവധി കഴി ഞ്ഞുള്ള ഹർജികൾ 
പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു . 
Office of the Employees 

( Sd.) 
Compensation Commissioner , Employees Compensation 
Kollam . 

Commissioner. 


എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 
നിർദ്ദിഷ്ട സമ യ ത്തി നകം യാതൊരു അവകാശവാദവും 
ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 
ഇൻഡസ്ട്രിയൽ 

- ( ഒപ്പ്) 
ട്രൈബ്യൂണലിന്റെ 

എംപ്ലോയീസ് കോമ്പൻസേഷൻ, 
കാര്യാലയം, ഇടുക്കി, 

- കമ്മീഷണർ & 
പീരുമേട്. 

ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ. 


നോട്ടീസ് 


നോട്ടീസ് 


( 1) 


നമ്പർ എ - 550 / 2013. 
ഡബ്ലൂ . സി. സി .- 9/ 2004. 

2014 ജൂ ലൈ23. 
ശ്രീ പി. കെ . ജലീൽ M/s ബെസ്റ്റ് ട്രേഡിംഗ് കമ്പനി, 
എടമുട്ടം, തൃശ്ശൂർ ജില്ല എന്ന തൊഴിലുടമയുടെ കീഴിൽ ജോലി 
ചെയ്തുവരവെ അപകടമുണ്ടായി 26 - 9- 2003 -ാം തീയതിയിൽ 
മര ണ പ്പെട്ട ഉണ്ണി ക ഷ് ണ ൻ എന്ന തൊഴിലാ ളിയുടെ 
ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി വർക്ക് മെൻസ് 
കോമ്പൻസേഷൻ ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് 
നിർവ്വചിച്ച പ്രകാരം മര ണ മടഞ്ഞ ഉണ്ണികൃഷ്ണൻ എന്ന 
തൊഴി ലാ ളി യുടെ മര ണ സ മയത്തെ ആശിത രാ യി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളൂവെന്ന്അസിസ്റ്റന്റ് ലേബർ 
ഓഫീസർ, നെന്മാറ അന്വേഷണം നടത്തി അറിയിച്ചിട്ടുണ്ട്. 


നമ്പർ ബി . - 1086 / 2014. 

- 2014 ആഗസ്റ്റ്25. 
ശ്രീ . പ്രജിൽ, എ . വി ., അടിമത ഹൗസ്, കോട്ട മല , 
അ യ മ നം , കോട്ട യത്തിന്റെ കീഴിൽ ജോലി നോ ക്കി 
വ ര മാ ര ക മായി അ പ ക ട മു ണ്ടാ യി മ ര ണ മടഞ്ഞ 
ശ്രീ . സുരേഷ്കുമാർ, താന്നിക്കാട്ട് വീട്, മുളംകുഴ, നാട്ടകം 
പി . ഒ ., കോട്ട യ ത്തിന്റെ ആശിതർക്ക് തൊഴിലാളി 
നഷ്ടപരിഹാരം നൽകുന്നതിനായി 5,61,584 ( അഞ്ചു ലക്ഷത്തി 
അറുപത്തിഒന്നായിരത്തിഅഞ്ഞൂറ്റിഎൺപത്തിനാല്രൂപ മാത്രം) 
ഈ ആഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ളനഷ്ട 
പ രി ഹാര ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ് അ നു സ രിച്ച് 
നിർവചിച്ച പ്രകാരം ടിയാന്റെആശ്രിതരായി (1) ശ്രീമതി ഉഷ @ 
ഉഷ സുരേഷ് ( ഭാര്യ ), താന്നിക്കാട്ട് വീട്, മുളംകുഴ, നാട്ടകം 
പി . ഒ ., കോട്ട യ ം ( 2) കൃഷ്ണ സുരേഷ് (മകൾ), 
(3) കൃപാസുരേഷ്( മകൾ), (4) ശാരദ മാധവൻ(മാതാവ്) എന്നിവർ 
മാത്രമേഉള്ളൂവെന്നുംറിപ്പോർട്ട്ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ള 
ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകംഎന്റെമുമ്പാകെ 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 
നിർദ്ദിഷ്ട സമ യ ത്തി നകം യാതൊരു അവകാശവാദവും 
ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 2 ) 


ക്രമ പേര് മരണപ്പെട്ട 

വിലാസം 
നമ്പർ 

തൊഴിലാളിയുമായുള്ള 

ബന്ധം 
- 1 കറപ്പൻ പിതാവ് 

s/o കുഞ്ചു , 
( മരണപ്പെട്ടു ) 

പാലപ്പറമ്പിൽ ഹൗസ്, 

നെന്മാറ പി . ഒ., 
ചിറ്റൂർ താലൂക്ക്, 

പാലക്കാട് ജില്ല . 
- 2 നർമ്മത 

ഭാര്യ 

ഡോർ നമ്പർ 862, 
7 -ാം മൈൽ, സെക്കന്റ് 

കോസ്, ചാമരാജ 
മൊഹല്ലാ, അരവിന്ദ് നഗർ, 

- മൈസൂർ- 23, 

കർണ്ണാടക സ്റ്റേറ്റ്. 
3 ദീപ്തി എന്ന സരിത മകൾ 

( മൈനർ ) 
അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന 
മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ളഅവകാശം ഈ നോട്ടീസ് 
കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം എന്റെ 
മുൻപാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ട 
തുമാണ്. നിശ്ചിത സമയപരിധിക്കകംയാതൊരു അവകാശവാദവും 
ഉന്നയിച്ചില്ലെങ്കിൽ മുഴുവൻ തുകയും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിത രണം ചെയ്യു ന്ന താ ണ് . അതി നു ശേഷം ലഭിക്കുന്ന 
അവകാശവാദങ്ങൾ ഒന്നുംതന്നെപരിഗണിക്കുന്നതല്ല. 


നമ്പർ ബി - 1089 /2014. 

2014 ആഗസ്റ്റ്25. 
മാനേജർ, ആലംപിള്ളിഎസ്റ്റേറ്റ്, പശു പാറ പി . ഒ . 
ഇടുക്കിയുടെ കീഴിൽ ജോലിനോക്കി വരവെ മാരകമായി 
അപകട മു ണ്ടായി മരണമടഞ്ഞ ശ്രീ . രാജൻ മാത് 
തട്ടാക്കുന്നേൽ വീട്, മാട്ടു താവളം പി . ഒ ., ഉപ്പു തറയുടെ 
ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 
- 2,39, 992 (രണ്ടുലക്ഷത്തിമുപ്പത്തിയൊൻപതിനായിരത്തി 
തൊള്ളായിരത്തി തൊണ്ണൂറ്റിരണ്ട്രൂപ മാത്രം) ഈ ആഫീസിൽ 
കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ളനഷ്ടപരിഹാര ആക്ടിലെ 
2(1) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവചിച്ച പ്രകാരം ടിയാന്റെ 
ആശിത രായി ( 1) ശീമതി സുജമ്മ വർഗ്ഗീസ് (ഭാര്യ ), 
തട്ടാക്കുന്നേൽ വീട്, മാട്ടുതാവളം പി . ഒ., ഉപ്പുതറ (2 ) ആഷ്വിൻ 
രാജൻ ( മകൻ), ( 3) ജോഷ്വിൻ രാജൻ (മകൻ) എന്നിവർമാത്രമേ 
ഉള്ളൂവെന്നുംറിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ള ആശ്രി 
തരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി15 ദിവസത്തിനകംഎന്റെമുമ്പാകെ 


എംപ്ലോയീസ് 

( ഒപ്പ്) 
കോമ്പൻസേഷൻ കോടതി, എംപ്ലോയീസ് കോമ്പൻസേഷൻ 
( ഡെപ്യൂട്ടി ലേബർ 

കമ്മീഷണർ 
കമ്മീഷണറുടെ കാര്യാലയം). ( ജോയിന്റ് ലേബർ 
തൃശ്ശൂർ. 

കമ്മീഷണർ). 


